Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No. രജി. നമ്പർ 
KL/TV ( N ) /12/ 12 -14 


GOVERN 


കേ 


രള സർക്കി 
WMENT OF 


ക്കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


16th October 2012 
2012 ഒക്ടോബർ 16 


Vol . I 


THIRUVANANTHAPURAM , TUESDAY 


- No. 1 19 


വാല്യം 1 | 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


24th Aswina 1934 
1934 ആശ്വിനം 24 


PART III 


Stores Purchase 


Police Department 
SHORT TENDER NOTICES 

- (1 ) 

[ No . 84/ 2012 ] 
No. H1-91913/2012 . 

- 4th October 2012 . 
Sealed tenders are invited for the supply of Jungle 
Boot _ 1000 Nos. so as to reach Police Department on or 
before 12 noon on 20 - 10 - 2012 . 

Approximate Cost - " 8, 00 ,000. 
Required EMD — 8,000 . 
Cost of tender form — 1,500 + 5 % VAT . 

Date and time of opening tender - 20 - 10 - 2012 , 
3.30 p . m . 


The tenders should be superscribed with tender 
number and name of the store item and addressed to the 
State Police Chief , Police Headquarters , Vellayambalam , 
Thiruvananthapuram -695 010 , Kerala . Late tenders will not 
be accepted. 

The tenders will be opened at the time mentioned 
above, in the presence of the tenderers or their 
authorised representatives (with proof of Identity ) who 
may be present at that time. 

Intending tenderers may on application to the State 
Police Chief, obtain requisite tender forms on which the 
tenders should be submitted . 

Application for tender forms should be accompanied 
by a cash remittance price fixed for the form which is not 
refundable . The tender forms are not transferable . 
The sale of tender form will be closed at 12 noon on 
20 - 10 -2012 . Cheques, Drafts, Postage Stamps, etc. will not 
be accepted towards the cost of forms nor the forms 
sent by VPP . However money orders ( including 
telegraphic money orders ) sent in the name of the 
Assistant Inspector General of Police , Police Headquarters, 
Thiruvananthapuram - 10 will be accepted . The amount 
should include the postage/ courier charges for sending 
tender documents . The money order along with the 
request should reach Police Headquarters atleast 7 days 
before the closing of the sales of the tender documents 
enabling us to send the documents well in advance . 

Earnest Money Deposit (EMD ) should be furnished 
along with the tender. EMD may be submitted either in 
crossed Bank Drafts / Treasury Savings Bank Deposits / 
Government Promisary Notes/ Bank Guarantee or National 
Saving Certificates drawn in favour of Assistant Inspector 
General of Police , Police Headquarters , Thiruvananthapuram - 10 . 
The firms which are exempted from furnishing EMD 
should produce a copy of relevant authorised document 
for verification . The tenders without EMD will be 
cancelled . The quoted amount should be inclusive of all 
taxes and levies. The lowest quoted bidder should be 
ready to supply the item before 30 -11 - 2012 . 

Specifications and list of items of each tender shall 
be obtainable from PHQ with the tender forms during the 
working hours of Police Headquarters. The firms should 
also furnish the detailed specifications , make , brochures , 
Test Report from Government Laboratories/Agencies, 
(wherever possible ) along with the tenders. The tenders 
without separate envelope and not superscribing the 
tender number and sample will be rejected . 

As the items are urgently required , the selected 
bidder will have to supply the item without loss of time. 
The rates quoted should be valid and firm till 31 -3 - 2013 . 
Those firms registered with Store Purchase Rule 
Department and is under the control of Government 
should enclose the certificate in proof of it . 

The State Police Chief is empowered to reject any 
tender without assigning any reason . 


പോലീസ്വകുപ്പിലേക്ക്ആവശ്യമായ ജംഗിൾ ബൂട്ട്-1000 എണ്ണം 
വിതരണം ചെയ്യുന്നതിനുള്ളമുദ്രവെച്ച ദർഘാസുകൾ 20 - 10 - 2012 -ാം 
തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് മു ൻ പാ യി ഈ 
ഓഫീസിൽ ലഭിക്കത്തക്ക വിധത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 

അടങ്കൽ തുക - 8, 00 ,000. 
ആവശ്യമായ നിരതദ്രവ്യം - 8,000. 
ദർഘാസ് ഫോറത്തിന്റെ വില - 1,500 + 5 % വാറ്റ്. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 20- 10 -2012 , 
3.30 മണി. 

- ഓരോ ഇനങ്ങൾക്കും പ്രത്യേകം ദർഘാസ് ഫോറങ്ങൾ 
അയക്കേണ്ടതാണ്. താല്പര്യമുള്ളവർക്ക് സ്റ്റേറ്റ് പോലീസ് 
ചീഫിന്റെ പേർക്കുള്ളഅപേക്ഷയോടൊപ്പം ഓരോ ഇനത്തിലും 
പറഞ്ഞിട്ടുള്ള നിരക്കിൽ പണമടച്ച് ദർഘാസ് ഫോറങ്ങൾ 
പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് 20 -10 - 2012 -ാം തീയതി 
12 മണിവരെ വാങ്ങാവുന്നതാണ്. ചെക്കുകൾ, പോസ്റ്റേജ് 
സ്റ്റാമ്പുകൾ എന്നിവ ടെൻഡർ ഫോറത്തിന്റെ വില യായി 
സ്വീക രിക്കു ന്നതോ ടെൻഡർ ഫോറം വി . പി . പി . ആയി 
-- അയക്കുകയോ ചെയ്യുന്നതല്ല. ടെൻഡർ ഫോറത്തിന്റെ വില 
മണി ഓർഡറായി സ്വീകരിക്കുന്നതാണ്. മണി ഓർഡറും 
ടെൻഡർ ഫോറത്തിനുള്ളഅപേക്ഷയും കുറഞ്ഞത് ടെൻഡർ 
ഫോറം വിൽക്കുന്നതിനുള്ള അവസാന ദിവസത്തിന് 7 ദിവസം 
മുൻപെങ്കിലും ഈ ഓഫീസിൽ ലഭിക്കേണ്ടതാണ്. 
| www. keralapolice . gov .in എന്ന വെബ് സൈറ്റ് 
വിലാസത്തിൽ നിന്നും ടെൻഡർ ഫോറം ഡൗൺലോഡ് 
ചെയ്യാവുന്നതും ആയതിന് പറഞ്ഞിട്ടുള്ള വില ഡിമാന്റ് 
ഡാഫ്റ്റായി ടെൻഡറിനോടൊപ്പം സമർപ്പിക്കേണ്ടതുമാണ്. 
ടെൻഡർ ഫോമി ന്റെ വില ഒടു ക്കാത്ത ടെൻ ഡ റു കൾ 
നിരസിക്കുന്നതാണ്. വിദേശ ഉപകരണങ്ങൾക്കായി ടെൻഡർ 
സമർപ്പിക്കുമ്പോൾ രൂപയിലുള്ള വിലയുംകൂടി രേഖപ്പെടുത്തിയി 
രിക്കണം. ദർഘാസുകൾ അയയ്ക്കുന്ന സാധനത്തിന്റെ പേരും 
ടെൻഡർ നമ്പരും രേഖപ്പെടുത്തി സ്റ്റേറ്റ് പോലീസ് ചീഫ്, 
പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ്, തിരുവനന്തപുരം- 10 എന്ന 
വിലാസത്തിൽ 20 - 10 - 2012 ഉച്ചയ്ക്ക് 12 മണിക്കോ അതിന് 
മു ൻ പോ ലഭി ക്ക ത്തക്ക വിധ ത്തിൽ അയ ക്കേ ണ്ട താ ണ് . 
താമ സിച്ച് ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കു ന്നതല്ല. 
ദർഘാസുകൾ 20 - 10 - 2012 - ന് 3 മണിക്ക് തദവസരത്തിൽ 
ഹാജരായിട്ടുള്ള കരാറുകാരുടെയോ അവർ അധികാരപ്പെടുത്തി 
യിട്ടുള്ള പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 
ദർഘാസ് ഫോറത്തിനൊപ്പം, ദർഘാസ് തുകയും നിരതദ്രവ്യ 
തുകയും പോലീസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ- 1, 
പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്, തിരുവനന്തപുരത്തിന്റെ പേർക്ക് 
മാറ്റാവുന്ന വിധത്തിൽ ഹാജ രാ ക്കേ ണ്ടതും, നിര ത ദ്രവ്യം 
ഒഴിവാക്കപ്പെട്ടിട്ടുള്ളവർ അത് തെളിയിക്കുന്നതിനുള്ള രേഖകൾ 
ടെൻഡറിനോടൊപ്പം ഹാജരാക്കേണ്ടതുമാണ്. നിരതദ്രവ്യം 
ക്യാഷായോ, കാസ് ചെയ്ത ബാങ്ക് ഡാഫ്റ്റായോ, ട്രഷറി 
- സേവിംഗ്സ് ഡിപ്പോസിറ്റായോ, ഗവൺമെന്റ് പാമി സറി 

നോട്ടായോ, ബാങ്ക് ഗ്യാരന്റിയായോ, നാഷണൽ സേവിംഗ്സ് 
സർട്ടിഫിക്കറ്റായോ സമർപ്പിക്കാവുന്നതാണ്. 

ഉ പ ക ര ണ ങ്ങ ൾ അ ത്യ ന്താ പേ ക്ഷി ത മാ യ തി നാൽ 
തെരഞ്ഞെടുക്കപ്പെടുന്ന കരാറുകാരൻ 10 ദിവസത്തിനുള്ളിൽ 
തന്നെ പ്രസ്തുത ഉപകരണം ലഭ്യമാക്കേണ്ടതാണ്. സാധനങ്ങ 
ളുടെ സ്പെസിഫിക്കേഷനുകൾ ദർഘാസ് ഫോറത്തിനോടൊപ്പം 
ലഭ്യമാണ്. സാമ്പിളുകൾ ദർഘാസിനോടൊപ്പം സൗജന്യമായി 
ലഭ്യമാക്കാൻ കരാറുകാർ ബാദ്ധ്യസ്ഥരാണ്. കരാറുകാർ 
ബന്ധപ്പെട്ട സാങ്കേതിക ഉപകരണങ്ങളുടെ ഡെമോൺസ്ട്രേഷൻ 


സ്വന്തം ചിലവിലും ഉത്തരവാദിത്വത്തിലും നടത്തേണ്ടതും 
അതിന് തയ്യാറായി വരേണ്ടതുമാണ്. സാമ്പിളുകൾ മടക്കി 
നൽകാനുള്ള ഉത്തരവാദിത്വം ഡിപ്പാർട്ട്മെന്റിൽ നിക്ഷിപ്തമല്ലാ 
ത്തതുമാകുന്നു . ദർഘാസുകളിൽ രേഖപ്പെടുത്തുന്ന വില് 
31- 3 - 2013 - 00 mlwolno pogoleo0 MeimIdcom30 . 
വിശദമായ പെസിഫിക്കേഷനും മറ്റ് വിവരങ്ങളും കേരള 
പോലീസ് വെബ് സൈറ്റിൽ ലഭ്യമാണ്. 

- യാതൊരു കാരണവും ബോദ്ധ്യപ്പെടുത്താതെ ദർഘാസുകൾ 
നിരസിക്കുന്നതിനുള്ള പൂർണ്ണ അധികാരം സ്റ്റേറ്റ് പോലീസ് 
ചീഫിൽ നിക്ഷിപ്തമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് പോലീസ് 
ഹെഡ്ക്വാർട്ടേഴ്സിലെ പോലീസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ 
2M000 - 1 OMGWO (Phone : 0471 - 2726945 ) 292 ONAHMloei 
mimo m 1mOMGⓇ ( Phone: 0471- 2721547 - 1265 ) 
ബന്ധപ്പെടാവുന്നതാണ്. 


SPECIFICATION 


1 . It should be made of fully molded construction 

suitable for use in all weather conditions. 
2 . The upper layer of fabric Olive Green Colour 

made up of good quality cotton drill liner for 

better soaking capacity to give comfort . 
3 . It must be light weight, easy to wear. High 

flexibility with high abrasive bottom for better grip. 
4 . The Jungle Boot must be proved with not less 

than 8 set Aluminium eyelets , full tongue, nylon 

lace and sponge inner sole for better comfort . 
5 . Good branched quality from reputed firm with ISI 

standard and having certification . 


Application for tender forms should be accompanied 
by a cash remittance price fixed for the form which is not 
refundable . The tender forms are not transferable . 
The sale of tender form will be closed at 12 noon on 
20 - 10 -2012 . Cheques, Drafts , Postage Stamps , etc. will not 
be accepted towards the cost of forms nor the forms 
sent by VPP. However Money Orders (including 
telegraphic Money Orders ) sent in the name of the 
Assistant Inspector General of Police , Police Headquarters , 
Thiruvananthapuram - 10 will be accepted. The amount 
should include the postage /courier charges for sending 
tender documents. The money order along with the 
request should reach Police Headquarters at least 7 days 
before the closing of the sales of the tender documents 
enabling us to send the documents well in advance . 

Earnest Money Deposit (EMD) should be furnished 
along with the Tender EMD may be submitted either in 
crossed Bank Drafts / Treasury Savings Bank Deposits / 
Government Promisary Notes/Bank Guarantee or National 
Saving Certificates drawn in favour of Assistant Inspector 
General of Police, Police Headquarters , Thiruvananthapuram 
10 . The firms which are exempted from furnishing EMD 
should produce a copy of relevant authorised document 
for verification . The tenders without EMD will be 
cancelled . The quoted amount should be inclusive of all 
taxes and levies. The lowest quoted bidder should be 
ready to supply the item before 30 - 11 -2012 . 

Specifications and list of items of each tender shall 
be obtainable from PHQ with the tender forms during the 
working hours of Police Headquarters. The firms should 
also furnish the detailed specifications, make , brochures , 
Test Report from Government Laboratories /Agencies , 
(wherever possible) along with the tenders . The tenders 
without separate envelope and not superscribing the 
tender number and sample will be rejected . 

As the items are urgently required , the selected 
bidder will have to supply the item without loss of time. 
The rates quoted should be valid and firm till 31- 3-2013 . 
Those firms registered with Store Purchase Rule 
Department and is under the control of Government 
should enclose the certificate in proof of it . 

The State Police Chief is empowered to reject any 
tender without assigning any reason . 


[No. 85 /2012 ] 
No . H1- 91909/2012. 

5th October 2012 . 
Sealed tenders are invited for the supply of 
Woolen Jersey — 1000 Nos . so as to reach Police 
Department on or before 12 Noon on 20 - 10 -2012. 

Approximate Cost — 8 ,00,000 . 
Required EMD — 8 ,000 . 
Cost of tender form — 1,500 + 5 % VAT . 

Date and time of opening of tender — 20 - 10 -2012 , 
3 . 30 p . m . 

The tenders should be superscribed with tender 
number and name of the store item and addressed to the 
State Police Chief, Police Headquarters, Vellayambalam , 
Thiruvananthapuram -695 010 , Kerala . Late tenders will not 
be accepted . 

The tenders will be opened at the time mentioned 
above , in the presence of the tenderers or their 
authorised representatives (with proof of Identity ) who 
may be present at that time. 

Intending tenderers may on application to the State 
Police Chief obtain requisite tender forms on which the 
tenders should be submitted . 


- പോലീസ് വകു പ്പി ലേക്ക് ആ വ ശ്യ മായ വുള്ള ന 
ജേഴ്സി- 1000 എണ്ണം വിതരണം ചെയ്യുന്നതിനുള്ള മുദ്രവെച്ച 
BörelomuJAG 20 - 10 - 2012 -00 0001 220 V 12 elos 
മുൻപായി ഈ ഓഫീസിൽ ലഭി ക്ക ത്ത ക്ക വി ധ ത്തിൽ 
ക്ഷണിച്ചുകൊള്ളുന്നു . 
BIOSOOB 

8,00,000. 
Boulojmom mom bojom 8,000. 
BØPETOMỪ Gobomolong ole 1,500 + 5 % Quyğ . 

BÖreibmų mom ml001030 MOON10 — 20 - 10 - 2012 , 
3 . 30 em . 


- ഹെഡ്ക്വാർട്ടേഴ്സിലെ പോലീസ് അസിസ്റ്റന്റ് ഇൻസ്പെ 
ക്ടർ ജനറൽ- 1 നെയോ ( Phone : 0471 - 2726945 ) എച്ച് സെക്ഷ 
നിലെ സീനിയർ സൂപ്രണ്ടിനെയോ ( Phone : 0471 - 2721547 
1265 ) ബന്ധപ്പെടാവുന്നതാണ്. 


SPECIFICATION 


1 . It should be in Khaki colour with wool content 

not less than 75 % Steam rolled and smoothly 
finished . 


2 . It should be good quality ribbed V neck type , 

full sleeve with shoulder and elbow patches of 
velvet cloth . 


3 . The Jersey should be knitted in thick gauge with 

2 pen pocket on sleeve . 
4 . The size preferably in 40 cm . 


5 . It should be light weight, easy to wear etc . 
6 . Good quality from reputed companies preferred 

having ISI Standard . 


Police Headquarters, 
Kerala , Thiruvananthapuram . 


( Sd .) 
For State Police Chief. 


ഓരോ ഇനങ്ങൾക്കും പ്രത്യേകം ദർഘാസ് ഫോറങ്ങൾ 
അയക്കേണ്ടതാണ്. താല്പര്യമുള്ളവർക്ക് സ്റ്റേറ്റ് പോലീസ് 
ചീഫിന്റെ പേർക്കുള്ളഅപേക്ഷയോടൊപ്പം ഓരോ ഇനത്തിലും 
പറഞ്ഞിട്ടുള്ള നിരക്കിൽ പണമടച്ച് ദർഘാസ് ഫോറങ്ങൾ 
പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് 20 - 10 - 2012 -ാം തീയതി 
12 മണി വരെ വാങ്ങാവുന്നതാണ്. ചെക്കുകൾ, പോസ്റ്റേജ് 
സ്റ്റാമ്പു കൾ എന്നിവ ടെൻഡർ ഫോറത്തിന്റെ വില യായി 
സ്വീക രിക്കു ന്നതോ ടെൻഡർ ഫോറം വി . പി . പി . ആയി 
അയയ്ക്കുകയോ ചെയ്യുന്നതല്ല. ടെൻഡർ ഫോറത്തിന്റെ വില 
മണി ഓർഡറായി സ്വീകരിക്കുന്നതാണ്. മണി ഓർഡറും 
ടെൻഡർ ഫോറത്തിനുള്ള അപേക്ഷയും കുറഞ്ഞത് ടെൻഡർ 
ഫോറം വിൽക്കുന്നതിനുള്ള അവസാന ദിവസത്തിന് 7 ദിവസം 
മുൻപെങ്കിലും ഈ ഓഫീസിൽ ലഭിക്കേണ്ടതാണ്. 

| www. keralapolice . gov.in എന്ന വെബ് സൈറ്റ് 
വിലാസത്തിൽ നിന്നും ടെൻഡർ ഫോറം ഡൗൺലോഡ് 
ചെയ്യാ വു ന്നതും ആയ തിന് പറ ഞ്ഞിട്ടുള്ള വില ഡിമാന്റ് 
ഡാഫ്റ്റായി ടെൻഡറിനോടൊപ്പം സമർപ്പിക്കേണ്ടതുമാണ്. 
ടെൻ ഡർ ഫോമി ന്റെ വില ഒടു ക്കാത്ത ടെൻ ഡ റു കൾ 
നിരസിക്കുന്നതാണ്. വിദേശ ഉപകരണങ്ങൾക്കായി ടെൻഡർ 
സമർപ്പിക്കുമ്പോൾ രൂപയിലുള്ള വിലയുംകൂടി രേഖപ്പെടുത്തിയി 
രിക്കണം. ദർഘാസുകൾ അയയ്ക്കുന്ന സാധനത്തിന്റെ പേരും 
ടെൻഡർ നമ്പരും രേഖപ്പെടുത്തി സ്റ്റേറ്റ് പോലീസ് ചീഫ്, 
പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ്, തിരുവനന്തപുരം- 10 എന്ന 
വിലാസത്തിൽ 20 - 10 - 2012 ഉച്ചയ്ക്ക് 12 മണിക്കോ അതിന് 
മുൻപോ ലഭിക്കത്തക്ക വിധത്തിൽ അയയ് ക്കേ ണ്ട താ ണ് . 
താമസിച്ച് ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കു ന്ന തില്ല . 
ദർഘാസുകൾ 20 - 10 - 2012 - ന് 3 മണിക്ക് തദവസരത്തിൽ 
ഹാജരായിട്ടുള്ള കരാറുകാരുടെയോ അവർ അധികാരപ്പെടുത്തി 
യിട്ടുള്ള പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 
ദർഘാസ് ഫോറത്തിനൊപ്പം, ദർഘാസ് തുകയും നിരതദ്രവ്യ 
തുകയും പോലീസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ- 1, 
പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്, തിരുവനന്തപുരത്തിന്റെ പേർക്ക് 
മാറ്റാവുന്ന വിധത്തിൽ ഹാജരാക്കേ ണ്ടതും, നിരതദവ്യം 
ഒഴിവാക്കപ്പെട്ടിട്ടുള്ളവർ അത് തെളിയിക്കുന്നതിനുള്ള രേഖകൾ 
ടെൻഡറിനോടൊപ്പം ഹാജരാക്കേണ്ടതുമാണ്. നിരതദ്രവ്യം 
ക്യാഷായോ ക്രോസ് ചെയ്ത ബാങ്ക് ഡാറ്റായോ, ട്രഷറി 
സേവിംഗ്സ് ഡെപ്പോസിറ്റായോ, ഗവൺമെന്റ് പാമി സറി 
നോട്ടായോ, ബാങ്ക് ഗ്യാരന്റിയായോ, നാഷണൽ സേവിംഗ്സ് 
സർട്ടിഫിക്കറ്റായോ സമർപ്പിക്കാവുന്നതാണ്. 
- ഉപ ക ര ണ ങ്ങ ൾ അ ത്യ ന്താ പേ ക്ഷി ത മാ യ തി നാൽ 
തെരഞ്ഞെടുക്കപ്പെടുന്ന കരാറുകാരൻ 10 ദിവസത്തിനുള്ളിൽ 
തന്നെ പ്രസ്തുത ഉപകരണം ലഭ്യമാക്കേണ്ടതാണ്. സാധനങ്ങ 
ളുടെ സ്പെസിഫിക്കേഷനുകൾ ദർഘാസ് ഫോറത്തിനോടൊപ്പം 
ലഭ്യമാണ്. സാമ്പിളുകൾ ദർഘാസിനോടൊപ്പം സൗജന്യമായി 
ലഭ്യമാക്കാൻ കരാറു കാർ ബാദ്ധ്യസ്ഥരാണ്. കരാറുകാർ 
ബന്ധപ്പെട്ട സാങ്കേതിക ഉപകരണങ്ങളുടെ ഡെമോൺസ്ട്രേഷൻ 
സ്വന്തം ചില വിലും ഉത്തരവാദിത്വത്തിലും നടത്തേണ്ടതും 
അതിന് തയ്യാറായി വരേണ്ടതുമാണ്. സാമ്പിളുകൾ മടക്കി 
നൽകാനുള്ള ഉത്തരവാദിത്വം ഡിപ്പാർട്ട്മെന്റിൽ നിക്ഷിപ്തമല്ലാ 
ത്തതുമാകുന്നു . ദർഘാസുകളിൽ രേഖപ്പെടുത്തുന്ന വില 
31 - 3 - 2013. തീയതിവരെ മാറ്റമില്ലാതെ നിലനിർത്തേണ്ടതാണ്. 
വിശദമായ പെസിഫിക്കേഷനും മറ്റ് വിവരങ്ങളും കേരള 
പോലീസ് വെബ് സൈറ്റിൽ ലഭ്യമാണ്. 

യാതൊരു കാരണവും ബോദ്ധ്യപ്പെടുത്താതെ ദർഘാസുകൾ 
നിരസിക്കുന്നതിനുള്ള പൂർണ്ണ അധികാരം സ്റ്റേറ്റ് പോലീസ് 
ചീഫിൽ നിക്ഷിപ്തമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് പോലീസ് 


